Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL / TV ( N )/ 634/2012-14 


GOVERN 


ം 


ക 


- - L 
രള സർക്ക 


ാർ , 


VERNMENT 
OF 


ം 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 1 


2014 ജൂൺ 17 
17th June 2014 

1189 മിഥുനം 3 
3rd Mithunam 1189 
1936 ജേഷ്ഠം27 
27th Jyaishta 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


മ്യൂസിയം മൃഗശാലാ വകുപ്പ് 


ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ്.( ഇ ) 2431/ 2014. 


2014 മേയ് 24. 


തിരുവനന്തപുരം മ്യൂസിയം മൃഗ ശാല വകു പ്പില 
കുട്ടികളുടെ പാർക്കിനോട് ചേർന്നുള്ള മിനി അമ്യൂസ്മെന്റ് 
പാർക്ക് 1- 7 -2014 മുതൽ 30 -6 - 2016 വരെ താഴെ പറയുന്ന 
നിബന്ധനകൾക്ക് വിധേയമായി മേലാദായത്തിന് പ്രവർത്തിക്കു 
ന്നതിന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട പരിചയ സമ്പന്നരായ 
കരാറുകാരുടെ സീലുവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
അമ്യൂസ്മെന്റ് പാർക്കിൽ നിലവിലുള്ള ഉപകരണങ്ങളുടെ 
പട്ടിക ചുവടെ ചേർക്കുന്നു. 


KERALA GAZETTE 


[PART IV 


എണ്ണം 


കളിയുപകരണങ്ങളുടെ 

പേര് 


ടിക്കറ്റിന്റെ 
നിരക്ക് 


1. മെറിഗോറൗണ്ട് 
2. ബേബി ട്രയിൻ 
3. ഹോഴ്സറൈഡ് 
4. ക്യാറ്റ്റൈഡ് 


അടങ്കൽ തുക - 11,00,000. 

എല്ലാ റൈഡുകൾക്കും മൊത്തമായി 15 -ം ഓരോ 
റൈഡുകൾക്കും പ്രത്യേകമായി - 5 -ം ആണ് ടിക്കറ്റ് നിരക്ക് 
നിശ്ചയിച്ചിട്ടുള്ളത്. 


നിബന്ധനകൾ 


1. മേൽ വിവരിച്ച ഉപകരണങ്ങളിൽ ഏതെങ്കിലും കേടായിട്ടു 
- ണ്ടെങ്കിൽ ആയത് തൽസമയം ഡയറക്ടർക്ക് റിപ്പോർട്ട് 
ചെയ്യേണ്ടതാണ്. 


2. അമ്യൂസ്മെന്റ് പാർക്കി നു വേണ്ടി ഉപയോഗിക്കുന്ന 

വൈദ്യുതിയുടെ ചാർജ്ജ് കോൺട്രാക്ടർ അടയ്ക്കേണ്ടതാണ്. 
3. പാർക്കിന്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ 

വൈകുന്നേരം 7 മണിവരെയായിരിക്കും. 


4. അ മ്യൂ സ് മെന്റ് പാർക്കി ലെ കഷ്ട ന ഷ്ട ങ്ങ ൾക്ക് 
- കോൺട്രാക്ടർ ബാദ്ധ്യസ്ഥനായിരിക്കും. 


ദർ ഘാ സു കൾ മ്യൂസിയം മൃഗ ശാല വകു പ്പ്, 
തിരു വ ന ന്ത പുരം, പിൻ- 695 033 എന്ന വിലാ സ ത്തിൽ 
സമർപ്പി ക്ക ണം . ടെണ്ടർ ഫോമുകൾ 16 - 6 - 2014 മുതൽ 
18 - 6 - 2014 - ന് വൈകുന്നേരം 3. 30 വരെ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 19 - 6 - 2014 - ന് ഉച്ചയ്ക്കു ശേഷം 3 മണിവരെയാണ്. 
അന്നേദിവസം 3.30 - ന് ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ 
അവർ ചുമതലപ്പെടുത്തിയ വ രുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


- ടെണ്ടർ ഫോം ആവ ശ്യ മു ള്ള വർ ഡ യ റ ക് ടർ , 
മ്യൂസിയം മൃഗ ശാല വകു പ്പിന്റെ പേരിൽ അപേക്ഷ 
നൽ കേ ണ്ട തും ഫോമിന്റെ വില യാ യ 1,700 - 
മൂല്യ വർദ്ധിത നികുതിയും ഡപ്ലി ക്കേ റ്റിന് 850 - 9, 
നികുതിയും ഒടുക്കേണ്ടതാണ്. ടെണ്ടർ ഫോമുകൾ കൈമാറാ 
വു ന്ന തല്ല. കൂടാതെ ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % 
നിര ത ദ വ്യ മായി ഡ യ റ ക് ടർ , മ്യൂസിയം ആന്റ് സൂ 
എന്ന പേരിൽ മാറാവുന്ന ഡി . ഡി . - യും ടെണ്ടർ 

ഫോമിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനെകുറിച്ച് 
കൂടു തൽ വിവ ര ങ്ങൾമ്യൂസിയം മൃഗ ശാല വകുപ്പിന്റെ 
ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവ സ ങ്ങ ളിൽ ഓഫീസ് 
സമയത്ത് അറിയാ വു ന്ന താണ്. ടെണ്ടറിനെ സംബന്ധിച്ച് 
തീരുമാനമെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം മ്യൂസിയം 
മൃഗശാല വകുപ്പ് ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


( ഒപ്പ്) 
ഡയറക്ടർ. 


തിരുവനന്തപുരം. 


